Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


28th May 2013 
2013 മേയ് 28 
7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

- ദർഘാസ് പരസ്യം 
No. A8 /3458/12 / UC. 

2012 മേയ് 3. 
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ രസതന്ത 
വകുപ്പിൽ ഗ്ലാസ്സ് വെയർ ഡയർ, റഫ്രിജറേറ്റർ എന്നിവ വാങ്ങു 
ന്ന തിന് മുദ്രവച്ച് പൂരിപ്പിച്ച് ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, യൂണിവേഴ്സിറ്റി കോളേജ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 3 - 6 - 2013 ഉച്ചയ്ക്ക് 
2 മണിക്കകം ലഭിക്ക ത്ത ക്ക വണ്ണം സമർപ്പി ക്കേ ണ്ട താ ണ് . 
കവറിനുമുകളിൽ രസതന്ത് വകുപ്പിലേക്ക് ഗ്ലാസ്സ് വെയർ 
ഡയർ, ഫിജറേറ്റർ എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് ( FIST Fund ) എന്നും ദർഘാസ് പരസ്യത്തിന്റെ 
നമ്പരും രേഖപ്പെടുത്തേണ്ടതാണ്. 3 മണിക്കുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേ 
ദിവസം 4 മണിക്ക് അപ്പോൾ സന്നിഹിത രാ യി രി ക്കുന്ന 
ദർഘാസുകാരുടെയോ, അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
3 - 6 - 2013 വരെ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവില 
10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 450 ( വാറ്റ്, സെസ് ഉൾപ്പെടെ) 
നൽകേണ്ടതാണ്. ഒറിജിനൽ ടെണ്ടർ ഫോം വാങ്ങുന്നവർക്കു 
മാത്രമേ ഡ്യൂപ്ലിക്കറ്റ് ഫോം നൽകുകയുള്ളൂ. തപാൽമാർഗ്ഗം 


ആവശ്യമുള്ളവർ ? 50 - ഡ്യൂപ്ലിക്കറ്റ് ഫോം ഉൾപ്പെടെ ആവശ്യ 
മുള്ളവർ ? 100 -ം അധികം മണി ഓർഡർ അയയ്ക്കേണ്ടതാണ്. 
ഒരിക്കൽ ദർഘാസ് ഫോറത്തിന് നൽകിയ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. 

-- മേൽപ്പറഞ്ഞ തുകയേക്കാൾ കുറവായി അയയ്ക്കുന്ന 
മണി ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ല . ചെക്ക്, ഡി. ഡി., സ്റ്റാമ്പ് 
എന്നിവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
-- ദർഘാസ് സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്ന ദർഘാസിന്റെ 
1 % (മിനിമം X 100 - ൽ കുറയാൻ പാടില്ല ) തുക ഇ . എം . ഡി . 
ആയി നൽകേണ്ടതാണ്. ഇ . എം . ഡി . തുക ഡി . ഡി. ആയി 
സമർപ്പിക്കേണ്ടതാണ്. 

സാധനങ്ങൾ മൊത്തമായോ ഭാഗികമായോ നൽകുന്ന 
തിനുള്ള നിരക്കുകൾ രേഖപ്പെടുത്താവുന്നതാണ്. ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടു ത്തുന്ന സ്ഥാപ ന ങ്ങൾക്ക് ടി 
സ്ഥാപനങ്ങൾ നൽകുന്ന സാധ ന ത്തിന്റെ ഗുണ മേന്മ കൂടി 
കണക്കിലെടുത്ത് ഭാഗികമായോ മൊത്തമായോ വിതരണ 
ഉത്തരവ് നൽകുന്നതാണ്. 

- വിതരണ ഉത്തരവ് ലഭിച്ചുകഴിഞ്ഞാൽ 14 ദിവസത്തിനകം 
സാ ധ ന ങ്ങ ൾ കോളേജാഫീസിൽ എത്തി ക്കേ ണ്ട താ ണ് . 
അതിനായി യാതൊരുവിധ കടത്തുകൂലിയും കയറ്റിറക്കുകൂലിയും 
നൽകു ന്നതല്ല . ഓരോ സാധനത്തിനും വാറ്റ് നികുതിയും 
സെസ്സും ഉൾപ്പെടെയുള്ള വിലകളാണ് ദർഘാസിൽ രേഖപ്പെടു 
ത്തേണ്ടത്. വിതരണ ഉത്തരവ് ലഭിച്ച് നിശ്ചിത സമയപരിധി 
ക്കുള്ളിൽ സാധനങ്ങൾ നൽകാതിരുന്നാൽ തൊട്ടടുത്ത 


ദർഘാസുകാരന് ഉടനെ വിതരണ ഉത്തരവ് നൽകുന്നതും 
ഇത്തരത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ആദ്യ ദർഘാ 
സുകാരനിൽനിന്ന് ഈടാക്കുന്നതിനുള്ള നിയ മാനു സത 
നടപടികൾ സ്വീകരിക്കുന്നതും ടി സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ 
ഉൾപ്പെടുത്തുന്നതുമാണ്. 

ദർഘാസിൽ പറയുന്ന തുകയേക്കാൾ കൂടുതൽ ഒരിക്കലും 
ആവശ്യപ്പെടാൻ പാടില്ലാത്തതും അപ്രകാരം തുക വർദ്ധിപ്പിച്ചു 
നൽകുന്നതല്ലാത്തതുമാകുന്നു . 

വിതരണ ഉത്തരവ് ലഭിക്കുന്നവർ സാധനങ്ങൾ നൽകു 
ന്നതോടൊപ്പം അതിന്റെ വില രേഖപ്പെടുത്തിയ ഇൻവോയ്സിന്റെ 
മൂന്നു പകർപ്പുകളും ഹാജരാക്കേണ്ടതാ ണ് . സാധ ന ങ്ങൾ 
നൽകുന്നതിനുമുൻപ് ? 100 മുഖവിലയുള്ള കേരള സർക്കാർ 
മുദ്രപ്രതത്തിൽ സ്റ്റോർ പർച്ചേസ് മാന്വൽ അപ്പൻഡിക്സ് XVII 
പ്രകാരമുള്ള കരാർ സമ്മതപത്രവും സപ്ളെ ഓർഡറിൽ 
പറയുന്ന തുകയുടെ 5 % തുകയ്ക്കുള്ള ഡി. ഡി. സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റും ഹാജരാക്കിയിരിക്കേണ്ടതാണ്. 


- മുഖവില - 


53,000. 


യൂണിവേഴ്സിറ്റി കോളേജ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


